Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


| Reg. No. രജി. നമ്പർ 
KL /TV ( N )/ 634/2012 -14 


GOVERNO 


കര 


രള സർക 
NMENT OF 


കാർ 

KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


2nd July 2013 
2013 ജൂലൈ 2 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


11th Ashadha 1935 
1935 ആഷാഢം 11 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
- പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


നമ്പർ എ . ഇ . (2 ) 375 / 2013. 


2013 ജൂൺ 6 . 


1 കൊട്ടാരക്കര കാഷ ഫാമിൽ മുള്ളുവേലി 

നിർമ്മാണവും ഗേറ്റ് സ്ഥാപിക്കലും 
ൽ 1,00, 000 


2 ,500 


- കേരള ഗവർണ്ണർക്കുവേണ്ടി കൊല്ലം കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
അംഗീകൃത കരാറുകാരിൽനിന്നും മത്സര സ്വഭാ വമുള്ള 
ദർഘാസുകൾ മുദ്രവെച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 


2 കൊട്ടാരക്കര കാഷ ഫാമിൽ ജലസേചന 

മൊരു ക്ക ലും ഗ്രീൻ ഹൗസിന്റെ 
അറ്റകുറ്റപ്പണികളും 1,00, 000 


2 ,500 


ദർഘാസ് ഫോറത്തിന്റെ വില - 3 400 + വാറ്റ്. 
പ്രവർത്തി പൂർത്തിയാക്കേണ്ട കാലാവധി - 1 മാസം. 


- കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര് എഴുതിയിരി 
ക്കേണ്ടതാണ്. ദർഘാസുകൾ 8- 7- 2013 -ാം തീയതി വൈകുന്നേരം 
3 മണിവരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം 
3.30 - ന് ഹാജരുള്ള കരാറുകാരുടെയോ അവർ രേഖാമൂലം 
അധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറ ക്കു ന്ന തുമാ ണ് . പസ്തുത ദിവസം ഏതെങ്കിലും 
കാരണ വശാൽ അവധി ദിവസമായാൽ അടുത്ത ദിവസം 
മുകളിൽപ്പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും തുറക്കുന്നതാണ്. 


ദർഘാസ് പ്രമാണം കൊല്ലം കുരീപ്പുഴയിലുള്ള കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 
നിന്നും ദർഘാസ് ദിവസം പകൽ 1 മണിവരെ ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട്അപേക്ഷകൾ 
സമർപ്പിക്കേണ്ടതും നിശ്ചിത വില്പന നികുതിയടക്കം ഈ 
ആഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് 
പ്രമാണത്തിന്റെ അധിക പകർപ്പിന് വില്പന നികുതിയടക്കം 


2nd JULY 2013 ] 


AGRICULTURE DEPARTMENT 


X100 - ന്റെ മുദ്രപ്രതത്തിൽ നിശ്ചിത ഫോറത്തിൽ പൂരിപ്പിച്ച് 
സമർപ്പി ക്കേ ണ്ട തുമാ ണ് . പൊതു മ രാ മത്ത് വകു പ്പിൽ 
ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും ഈ 
ദർഘാസിനും ബാധകമാണ്. 


പ്രത്യേക വില അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതികയുടെ വില 
യാതൊരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . ദർഘാസ് 
പ്രതിക അംഗീകൃത കരാറുകാർക്കുമാത്രം ലഭിക്കുന്നതും ആയത് 

കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്ത തു മാ ണ്. അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) എന്ന പേരിലടച്ച് നിശ്ചിത 
തുകയുടെ ബാങ്ക് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി ദർഘാസിനോ 
ടൊപ്പം സമർപ്പി ക്കേ ണ്ടതുമാണ്. നിശ്ചിത നിര തദവ്യം 
ഇല്ലാത്തതും താമസിച്ച് ലഭിക്കുന്നതുമായ ദർഘാസുകൾ 
നിരസിക്കുന്നതുമാണ്. ദർഘാസിനോടൊപ്പം പ്രാഥമികകരാർ 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ (കൃഷി) 
കാര്യാലയം, 
കാവനാട് പി . ഒ ., കൊല്ലം - 3. 


- ( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി). 


